Kerala Gazette No. 45 dated 11th November 2008. 


PART III 


FOREST DEPARTMENT 


സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, കോട്ടയം 

ദർഘാസ് പരസ്യം 


നമ്പർ എസ്. എഫ്. 2 - 1141 / 2008. 


2008 ഒക്ടോബർ 15 . 


കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ്കൺസർവേറ്റർ, 
സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, കോട്ടയം- 6 താഴെ പറയുന്ന 
പ്രവൃത്തിക്ക് കേരള പൊതുമരാമത്ത് വകുപ്പിലെ അംഗീകൃത 
കരാറുകാരിൽ നിന്നും മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ 
പവ്യ ത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ളമുദ്രവച്ച് 
പ്രത്യേകം കവറിൽ താഴെ പറയുന്ന തീയതിയും സമയത്തിനും 
കിട്ടത്തക്കവിധം ക്ഷണിച്ചുകൊള്ളുന്നു . 


കൊടുക്കുന്നതല്ല . ദർഘാസ് പ്രമാണങ്ങൾ കേരള പൊതുമരാമത്ത് 
വകുപ്പിലെ അംഗീകൃത കരാറുകാർക്കു മാത്രം ലഭിക്കുന്നതും 
ദർഘാസ് പ്രമാണങ്ങൾ അന്യോന്യം കൈമാറുവാൻ പാടില്ലാത്തതു 
മാകുന്നു. ആദായനികുതി കുടിശ്ശിക വരുത്തിയവരുടെ ദർഘാ 
സുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 

-- അസിസ്റ്റന്റ് കൺസർവേറ്റർ സോഷ്യൽ ഫോറസ്ട്രി 
അധികാരപ്പെടുത്തിയതും പ്രവർത്തിയുടെ പേര് വ്യക്തമായി 
രേഖപ്പെടുത്തിയതും ആവശ്യമായ സ്റ്റാമ്പ് പതിപ്പിച്ച് ഒപ്പിട്ടിട്ടുള്ള 
തുമായ നിരതദ്രവ്യം ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
ദർഘാസ് സ്വീകരിച്ചശേഷം പ്രവർത്തി ലഭിച്ച കരാറുകാരൻ 
എഗ്രിമെന്റ് വെയ്ക്കാതെ ഒഴിഞ്ഞുപോവുകയാണെങ്കിൽ ഈ 
കാരണം കൊണ്ട് പ്രസ്തുത പ്രവൃത്തി വേറെ കരാറുകാരെ 
ഏൽപ്പിക്കേണ്ടിവന്നാൽ തൻമൂലം സർക്കാരിനുണ്ടാകുന്ന എല്ലാ 
- കഷ്ടനഷ്ടങ്ങളും ആദ്യ കരാറുകാരിൽ നിന്ന് ഈടാക്കുന്നതിന് 
50 രൂപ മുദ ര ത ത്തിൽ ഒരു സമ്മത പത്രം എഴുതി 
ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

- ദർഘാസ് സമർപ്പിക്കേണ്ട ദിവസം ഒരു പൊതു ഒഴിവു 
ദിവസമായി വരുന്നപക്ഷം അടുത്ത പ്രവൃത്തി ദിവസം ദർഘാസ് 
സമർപ്പിക്കേണ്ട അവസാന ദിവസമായി കണക്കാക്കാവുന്നതാണ്. 

കേരള പൊതു മ രാ മത്തു വകു പ്പിലും കേരള വനം 
വകുപ്പിലും ദർഘാസുകൾ സംബന്ധിച്ച് എല്ലാ വ്യവസ്ഥകളും 
ഈ ദർഘാസിനും ബാധകമായിരിക്കുന്നതാണ്. കൂടുതൽ 
വിവ ര ങ്ങൾ ഓഫീസ് സമയത്ത് ഈ ഓഫീസിൽ നിന്ന് 
അറിയാവുന്നതാണ്. 


ദർഘാസുകൾ 2008 നവം ബർ 26- ന് വൈകുന്നേരം 
3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം വൈകിട്ട് 3.30- ന് 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ അസിസ്റ്റന്റ് 
കൺസർവേറ്റർ സോഷ്യൽ ഫോറസ്ട്രി ആഫീസിൽ അസിസ്റ്റന്റ് 
ക ൺ സർവേറ്ററോ അ ദ്ദേഹം അ ധി കാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോതുറക്കുന്നതുമായിരിക്കും. 2008 നവംബർ 26 - ന് 
ഏതെങ്കിലും കാരണവശാൽ മേൽപ്പടി ജോലിയുടെ ദർഘാസ് 
നടക്കാതിരിക്കുകയാണെങ്കിൽ ടി ജോലിയുടെ ദർഘാസ് വീണ്ടും 
2008 ഡിസംബർ 2- ന് 3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേ 
ദിവസം 3.30 - ന് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
അസിസ്റ്റന്റ് കൺസർവേറ്ററോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോതുറക്കുന്നതുമായിരിക്കും. 2008 ഡിസംബർ 2- ന് 
ഏതെങ്കിലും കാരണത്താൽ മേൽപ്പടി ജോലിയുടെ ദർഘാസ് 
നടക്കാതിരിക്കുകയാണെങ്കിൽ ടി ജോലിയുടെ ദർഘാസ് വീണ്ടും 
2008 ഡിസംബർ 9- ന് 3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേ 
ദിവസം 3.30 - ന് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
അസിസ്റ്റന്റ് കൺസർവേറ്റർ സോഷ്യൽ ഫോറസ്ട്രിയോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോതുറക്കുന്നതു 
മായിരിക്കും. 


സോഷ്യൽ ഫോറസ്ട്രി 
ഡിവിഷൻ, കോട്ടയം. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് കൺസർവേറ്റർ 

ഓഫ് ഫോറസ്റ്റ്സ്. 


ഒരിക്കൽ വാങ്ങിക്കുന്ന ദർഘാ സു കൾ പിന്നീടുള്ള 
ദർഘാസ് തീയതികളിലേക്ക് സമർപ്പിക്കുവാൻ പാടുള്ളതല്ല . 
ഓരോ തീയതികളിലേക്കും ഉള്ള ദർഘാസുകൾ പ്രത്യേകം 
വാങ്ങി സമർപ്പിക്കേണ്ടതാണ്. 


പെരിയാർ വെസ്റ്റ് ഡിവിഷൻ, പീരുമേട് 

- പുനർ ദർഘാസ് പരസ്യം 


നമ്പർ എ1- 1560 / 2007. 


2008 ഒക്ടോബർ 10 . 


പവ്യ ത്തിയുടെ പേരും ഉദ്ദേശം അടങ്കൽ തുക യും 

പെരിയാർ ടൈഗർ റിസർവ്വ് വെസ്റ്റ് ഡിവിഷനിൽതാഴെ 
- പൊൻകുന്നം സോഷ്യൽ ഫോറസ്ടി റെയിഞ്ചിന്റെ 

പറയുംപ്രകാരം പീരുമേട് ഒരു ടൈപ്പ് III കെട്ടിടം പണിയുന്ന 
ചുറ്റുമതിൽ നിർമ്മാണം - രൂപ 2,98, 500. 

തിന് 25 - 11 - 2008 ഉച്ചയ്ക്ക് 1 മണി വരെ അംഗീകാരമുള്ള 
നിരതദ്രവ്യം രൂപ 7,500. 

കരാറുകാരിൽ നിന്നും മുദ്രവച്ച പ്രത്യേകം ദർഘാസുകൾ 

ക്ഷണിച്ചുകൊള്ളുന്നു . അന്നേദിവസം 3.30 മണിക്ക് ഹാജരുള്ള 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 +എസ്. റ്റി. കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ഡെപ്യൂട്ടി ഡയറക്ടറോ 

അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥരോ ദർഘാസുകൾ 
കരാറുകാരന്റെ ക്ളാസ്സ് - എ , ബി, സി ആന്റ് ഡി. 

തുറക്കുന്നതാണ്. നിരതദ്രവ്യം കെട്ടിവച്ചിട്ടുള്ള ദർഘാസുകൾ 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - ഒരു മാസം. 

മാത്രമേ സ്വീകരിക്കുകയുള്ളു. ദർഘാസ് ഫോറങ്ങളുംമറ്റുവിവര 

ങ്ങളും എല്ലാ പ്രവൃത്തിദിവസങ്ങളിലും നിശ്ചിത യോഗ്യത 
ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദ വിവരങ്ങളും യുള്ള കരാറുകാരിൽ നിന്നും രേഖാമൂലമുള്ള അപേക്ഷയും 
അസിസ്റ്റന്റ് കൺസർവേറ്റർ, സോഷ്യൽ ഫോറസ്ട്രി, ആരണ്യ - ദർഘാസ് വിലയും മൊത്ത മായി അടച്ചാൽ പീരുമേട്ടിൽ 
ഭവൻ കോംപ്ലക്സ്, പാറമ്പുഴ ഓഫീസിൽ നിന്നും ദർഘാസ് | പ്രവർത്തിച്ചു വരുന്ന ഡെപ്യൂട്ടി ഡയറക്ടറുടെ ആഫീസിൽ 
സമർപ്പിക്കേണ്ട അവസാന തീയതിക്ക് അഞ്ച് ദിവസം മുമ്പ് നിന്നും നൽകുന്നതാണ്. 
മുതൽ ദർഘാസ് സമർപ്പിക്കേണ്ട അവസാന ദിവസം വരെയുള്ള 

റെയിഞ്ച് - അഴുത. 
പ്രവർത്തി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാസ് 
ഫോറത്തിന്റെ വില രൊക്കം പണമായി അടച്ച് രേഖാമൂലം 

| പ്രവൃത്തിയുടെ പേരും അടങ്കൽതുകയും - പീരുമേട് ഒരു 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിനു 

-- ടൈപ്പ് III കെട്ടിടം പണിയുന്നതിന്- രൂപ 7,99,500. 
വേണ്ടി അടയ്ക്കുന്നതുക യാതൊരു കാരണവശാലും തിരികെ 

നിരതദ്രവ്യം - രൂപ 20,000. 


Gaz . No. 45 /2008/DTP . ( Forest ) 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 750+ വാറ്റ് 12.5 %. 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 3 മാസം. 


4 


ദർഘാസ് ഫോറത്തിന്റെ വില മടക്കി നൽകു ന്ന തല്ല. 
പെരിയാർ വെസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടറെ ചുമതല 
പ്പെടുത്തിയതും പ്രവർത്തിയുടെ പേര് വ്യക്തമായി രേഖപ്പെടു 
ത്തിയതുമായ നിരതദ്രവ്യം ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ട 
താണ്. 


( 2) 

( 3) 
6/ 2008 - 09 - Construction of Check Dam at 
Kallar in Mankulam Range during 
2008- 09 - Rs. 2 , 50 ,000 

6 ,250 
Cost of tender form - Rs. 700 + VAT for Sl. Nos . 

1 , 2 and Rs. 150 + VAT for Sl. Nos. 3 and 4. 
Last date and time of receipt of tender - 3 - 12- 2008 , 
- 3 p . m . 
Place of tender - Mankulam Division Office, 

- Adimaly . 
Period of work — 5 Months . 


ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല . 
കേരള പൊതുമരാമത്തു വകുപ്പിലേയും വനം വകുപ്പിലേയും 
നിലവിലുള്ള ദർഘാസ് സംബന്ധമായ എല്ലാ നിബന്ധനകളും 
ഈ ദർഘാസിനും ബാധകമായിരിക്കും. ജോലി സംബന്ധമായ 
കൂടുതൽ വിവരങ്ങൾ പീരുമേട്ടിൽ പ്രവർത്തിച്ചുവരുന്ന ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ ആഫീസിൽ നിന്നും അറിയാവു ന്ന താ ണ്. 
25 -11 - 2008- ന് അവധിയായി വരികയോ മറ്റു കാരണങ്ങളാൽ 
ടെൻഡർ നട ത്താൻ കഴിയാതെ വരികയോആണെങ്കിൽ 
27 - 11 - 2008 - നും ആ തീയ തിയിലും നടക്കാതെ വന്നാൽ 
29 - 11 - 2008 - നും നിശ്ചിത സ്ഥലത്തും സമയത്തും വീണ്ടും 
ടെൻഡർ നടത്തുന്നതാണ്. 


ടി കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള അവകാശം 16 - 11 - 2007 - ൽ 
ടെൻഡർ നൽകിയതനുസരിച്ച് ഏലപ്പാറ ഹെലിബറിയയിൽ 
വടക്കൻ മണ്ണൂർ വീട്ടിൽ ശ്രീ . വി. ആർ. അനിൽകുമാറിന് 
22 - 1 - 2008 - ലെ എ1- 1560 / 07 -ാം നമ്പർ ഉത്തരവ് പ്രകാരം 
നൽകിയതും ടിയാൻ നിയമാനുസൃതം ഉടമ്പടി വച്ച് പണി 
നടത്താത്തതിനാൽ ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർ 
ദർഘാസ് പ്രസിദ്ധീകരിക്കുന്നതുമാകുന്നു . 


( ഒപ്പ്) 
പെരിയാർ വെസ്റ്റ് ഡിവിഷൻ, - ഡെപ്യൂട്ടി ഡയറക്ടർ 
പീരുമേട്. 

- ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


Tender forms and other conditions can be obtained 
from the office of the undersigned on application in 
writing and on payment of the cost of tender forms up to 
1 p . m . on 3 -12- 2008 . Tender would be received upto 3 p. m . 
on 3 - 12 - 2008 and would be opened by the undersigned or 
his deputy on the same day at 3 .30 p . m . in presence of 
the applicants attending on that date . If the due date 
happens to be a holiday, next working day would be 
the due date . If the tender cannot be conducted on 
3 - 12 - 2008 or on the next working day it would be 
conducted on 10 - 12 -2008 at the same time and place . Cost 
of tender forms will not be refunded at any instance . 

The tender forms are not transferable . The Earnest 
Money Deposit noted against the work should be paid 
along with the tenders by D . D (Cheques or fixed deposit 
receipts will not be acceptable ) in favour of the 
undersigned payable at any of the Nationalized Bank at 
Adimaly . Incomplete tender or tenders without EMD are 
liable to be rejected . The preliminary agreement in Stamp 
Paper worth of Rs. 50 should be enclosed with the 
tender. The undersigned reserves the right to reject any 
tender without assigning any reason . All other conditions 
prevailing in the Kerala Public Works Department and 
Forest Department are applicable to this tender 
notification also . 

-- കേരള ഗവർണ്ണർക്കുവേണ്ടിതാഴെ വിവരിക്കുന്ന ജോലികൾ 
കരാറെടുത്ത് ചെയ്ത് തീർക്കുന്നതിനായി താൽപ്പര്യമുള്ള 
രജിസ്റ്റേർഡ് പി. ഡബ്ല് . ഡി. കോൺട്രാക്ടർമാരിൽ നിന്നും 
ഓരോ ജോലിക്കും പ്രത്യേകം പ്രത്യേകം സീൽ ചെയ്ത 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
കമ് ദർഘാസ് നമ്പരും 

നിരത 
നമ്പർ ജോലിയുടെ വിവരവും 

ദ്രവ്യം 
അടങ്കൽ തുകയും 

(രൂപ) 
(1) 

(2 ) 


MANKULAM DIVISION 


TENDER NOTICE 
No. C1- 3099/2007 . 

6th November 2008 . 
Competitive sealed tenders (separate for each works 
subscribing the name of the work ) are invited by the 
undersigned for and on behalf of Governor of Kerala from 
Registered Public Works Department. Contractors for the 
following works. 

Tender No. and 
Sl. Name of work with 

E . M . D . 
No 

Approximate Estimate Rs. 

Amount 
( 1 ) 

( 3 ) 
1 3/ 2008- 09 - Construction of Staff Quarters at 

Anakualm in Anakulam Range during 
2008-09 & 2009- 10 -Rs. 7,00,000 

17,500 
4 / 2008 -09 —_ Construction of Staff Quarters at 
Viripara in Mankulam Range during 
2008-09 & 2009- 10 - Rs. 7,00,000 

17 , 500 
3 5/2008- 09 Construction of watch tower at 

Kadalar in Anakulam Range during 
2008- 09 _ Rs. 3,00,000 

7,500 


1 3/2008- 09 - ആനക്കുളം റെയിഞ്ചിൽ ആനക്കുളത്ത് 

സ്റ്റാഫ് ക്വാർട്ടേഴ്സ് നിർമ്മാണം 2008 - 09 & 
2009 - 10 - -രൂപ 7, 00,000 

- 17,500 
2 4 /2008 - 09 - മാങ്കുളം റെയിഞ്ചിൽ വിരിപാറയിൽ 

സ്റ്റാഫ് ക്വാർട്ടേഴ്സ് നിർമ്മാണം 2008 -09 & 
| 2009 - 10 - രൂപ 7, 00 , 000 

17 , 500 
3 5 /2008 - 09 - ആനക്കുളം റെയിഞ്ചിലെ കടലാറിൽ 

വാച്ച് ടവർ നിർമ്മാണം 2008 - 09 - രൂപ 3,00,000 7 , 500 


- ( 2 ) 


4 6 / 2008 - 09- മാങ്കുളം റെയിഞ്ചിലെ കല്ലാർ 

സെക്ഷനിൽ ചെക്ക്ഡാം നിർമ്മാണം 
2008- 09 രൂപ 2,50,000 


6, 250 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- നും 2- നും 

രൂപ 700 + വാറ്റ്, ക്രമനമ്പർ 3- നും 4- നും രൂപ 150 + വാറ്റ്. 
ദർ ഘാസ് സ്വീക രി ക്കു ന്ന അ വ സാന തീയതിയും 

സമയവും - 3- 12 - 2008, 3 മണി. 
കാലാവധി 5 മാസം. 

ദർഘാസ് ഫോറങ്ങളും ജോലികളെ സംബന്ധിച്ചുള്ള 
വിവരങ്ങളും ദർഘാസ് ഫോറത്തിന്റെ വിലയും വിൽപ്പന 
നികുതിയും കൂടിപണമായോമണിഓർഡറായോ അടയ്ക്കുന്നവർക്ക് 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയായ 3 - 12 - 2008 
ഉച്ചയ്ക്ക് 1മണിവരെ ഈ ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
പൂരിപ്പിച്ച ദർഘാസുകൾ 3 - 12 - 2008 , 3 മണിവരെ ഇ 
ആഫീസിൽ സ്വീകരിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ 
വില യാതൊരു കാരണവശാലും മടക്കി തരുന്നതല്ല. ദർഘാസ് 
തുറക്കുന്ന ദിവസം ഏതെങ്കിലും കാര ണ വശാൽ പൊതു 
അവധിയായി വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം നിശ്ചിത 
സ്ഥലത്തും സമയത്തും ദർഘാസ് തുറക്കുന്നതായിരിക്കും. 
നിശ്ചിത തീയ തി യിലോ അടുത്ത പ്രവൃത്തി ദിവ സമാ 
ദർ ഘാസ് നട ക്കാതെ വന്നാൽ 10 - 12 - 2008 - ന് നിശ്ചിത 
സ്ഥലത്തും സമയത്തും ദർഘാസ് നടത്തുന്നതായിരിക്കും. 


വരിൽനിന്നും സീൽവച്ച് ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസ് ഫോറങ്ങൾ ഓരോ വാഹ ന ത്തിനും പ്രത്യേകം 
പ്രത്യേകമായി അപേക്ഷിക്കുന്നമുറയ്ക്ക് ആയതിന് നിശ്ചയിച്ചി 
ട്ടുള്ള വിലയ്ക്ക് 26 - 11 - 2008 - ന് ഉച്ചയ്ക്ക് 1 മണിവരെ ലഭിക്കുന്ന 
തായിരിക്കും. പൂരിപ്പിച്ച സീൽ ചെയ്തു ദർഘാസുകൾ അന്നേ 
ദിവസം ഉച്ചകഴിഞ്ഞ് 3 മണിവരെ ഈ ഓഫീസിൽ സ്വീകരി 
ക്കു ന്നതും അന്നേ ദിവസം ഉച്ചയ്ക്കുശേഷം 3.30 മണിക്ക് 
അപ്പോൾ ഹാജരുള്ള ദർഘാസുകാരെ മാത്രം പങ്കെടുപ്പിച്ചു 
കൊണ്ട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം 
അ ധി കാ ര പ്പെടു ത്തുന്ന മറ്റു ദ്യോഗസ്ഥനോ പസ്തു ത 
വാഹ ന ങ്ങ ൾ ലേലം ചെയ്യു ന്ന തും ലേല ത്തി നു ശേഷം 
ലേലക്കാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതു 
മായിരിക്കും. ലേലത്തിലോ ദർഘാസിലോ കൂടുതൽ തുക 
വാഗ്ദാനം ചെയ്തവരുടെ പേരിൽ മുഖ്യവനപാലകന്റെ അന്തിമ 
ഉത്തരവിന് വിധേയമായി വിൽപ്പന ഉറപ്പിക്കുന്നതായിരിക്കും. 
എ ന്തെ ങ്കിലും കാര ണ വ ശാൽ ദ ർ ഘാസ്/ ലേലം അന്ന് 
- നട ന്നില്ലെ ങ്കിൽ 4 - 12 - 2008 - ൽ നിർദ്ദിഷ്ട സ്ഥലത്തും 
സമ യത്തും വച്ച് നട ത്തു ന്ന തും അ ന്നേ ദിവസവും 
ദർഘാസ്/ ലേലം നടക്കാതെ വരികയാണെങ്കിൽ 11- 12 - 2008 - ന് 
മേൽപ്പറഞ്ഞ സ്ഥലത്തും സമയത്തും വീണ്ടും നടത്തുന്നതാണ്. 
മേൽപ്പറഞ്ഞ നിബന്ധനകളെല്ലാം ഇതിനും ബാധകമായിരിക്കും. 


കമ 
നമ്പർ 


നിരതദ്രവ്യം 
രൂപ് 


വാഹനത്തിന്റെ ഇനവും 

രജിസ്റ്റർ നമ്പരും 
കെ . എൽ. 01 എച്ച്. 7347 
- അംബാസിഡർ കാർ 


1,000 


കെ . എൽ. 8 ബി. 1729 
മഹീന്ദ്ര ജീപ്പ് 


1, 000 


ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 200 + വാറ്റ്. 

വാഹനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം- ക്രമനമ്പർ 1- ന് 
വനപ്രിയ ഫോറസ്റ്റ് കോംപ്ലക്സ്, പറവട്ടാനി, ക്രമനമ്പർ 2 - ന് 
വടക്കാഞ്ചേരി റെയിഞ്ച് ഓഫീസ് കോമ്പൗണ്ട്. 


ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി വൈകിട്ട് 
3 .30 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
താഴെ ഒപ്പിട്ടിരിക്കുന്ന ആഫീസറോ ടിയാൻ അധി കാ ര 
പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ഡിവിഷണൽ ഓഫീസിൽവച്ച് 
ദ ർ ഘാസുകൾ തുറ ക്കു ന്ന താ യി രി ക്കും . ദ ർ ഘാ സ് 
ഫോറ ത്തി നോ ടൊപ്പം നിര ത ദ വ്യ ത്തിനുള്ള ഡി . ഡി . 
(ചെക്കുകളോ ഫിക്സഡ്ഡിപ്പോസിറ്റ് രസീതുകളോ സ്വീകരി 
ക്കുന്നതല്ല ). അടിമാലിയിലുള്ളഏതെങ്കിലും ദേശസാൽകൃത 
ബാങ്കിൽ മാറാവുന്ന വിധ ത്തിൽ താഴെ ഒപ്പിട്ടി രി ക്കുന്ന 
ഓഫീസറുടെ പേരിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസിനൊപ്പം 
50 രൂപയുടെ മുദ്രപ്പത്രത്തിലുള്ള പ്രിലിമിനറി എഗ്രിമെന്റ് 
നൽകേണ്ടതാണ്. അപൂർണ്ണമായ ദർഘാസുകൾ നിരസിക്കുന്നതാ 
യിരിക്കും. ഏതെങ്കിലും ദർഘാസ് കരാറുകാരനെ ബോദ്ധ്യപ്പെ 
ടുത്താതെ നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ ഒപ്പിട്ടിരി 
ക്കുന്ന ആളിൽ നിക്ഷിപ്ത മായിരിക്കും. പൊതു മരാമത്ത് 
വകുപ്പിൽ നിന്നും വനം വകുപ്പിൽ നിന്നും കാലാകാലങ്ങളിൽ 
പുറപ്പെടുവിക്കുന്ന കരാർ വ്യവസ്ഥകൾ ഈ ജോലികൾക്കും 
ബാധകമായിരിക്കും. 


നിത ദ്രവ്യം പണ മായി ദ ർ ഘാ സി നൊപ്പം സമർപ്പി 
ക്കേ ണ്ട താ ണ്. ദർഘാസ്/ ലേലം സംബ ന്ധിച്ച കൂടു തൽ 
വിവരങ്ങൾ തൃശ്ശൂർ ഡിവിഷണൽ ഫോറസറ്റ് ഓഫീസിലോ 
വട ക്കാ ഞ്ചേരി റെയി ഞ്ചിലോ പ്രവർത്തി സമ യ ങ്ങ ളിൽ 
ബന്ധപ്പെട്ടാൽ അറിയാവുന്നതാണ്. 


- നിബന്ധനകൾ 


| 1. 


Divisional Forest Office , 
Adimaly. 


( Sd .) 
Divisional Forest Officer. 


വി ൽ പ ന യിൽ പങ്കെ ടു ക്കാ ൻ ആഗ്രഹിക്കുന്നവർ 
വാഹനം ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസറുടെ 
റെയിഞ്ചാ ഫീസറുടെ അനുവാദത്തോടെ ഓഫീസ് 
സമയങ്ങളിൽ പരിശോധിച്ച് ബോദ്ധ്യപ്പെടേണ്ടതാണ്. 
ലേലം ഉറപ്പിച്ച ശേഷം വാഹനത്തെ സംബ ന്ധിച്ച് 
യാതൊരു പരാതിയും സ്വീകരിക്കുന്നതല്ല. 
ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ അവരെ തിരിച്ചറി 
യു ന്ന തിന് ബന്ധ പ്പെട്ട വില്ലേജ് ഓഫീസറോ മറ്റ് 
അധികാരികളോ നൽകിയ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 
ഇല ക് ഷൻ കമ്മീഷന്റെ തിരിച്ച റി യൽ കാർ ഡോ 
പാസ്പോർട്ടിന്റെ കോപ്പിയോ സഹിതം അപേക്ഷിക്കേണ്ട 
താണ്. 


2 . 


തൃശ്ശൂർ ഡിവിഷൻ 


ദർഘാസ്/ ലേലപ്പരസ്യം 
നമ്പർ ടി. സി. 6- 2101/ 2003. 

2008 ഒക്ടോബർ 25. 


3. 


-- തൃശ്ശൂർ ഡിവി ഷ നിൽ ഉപ യോ ഗിച്ചു കൊ ണ്ടി 
രുന്നതും കാലപ്പഴക്കം ചെന്നതിനാൽ ലേലം ചെയ്ത് വിൽക്കു 
ന്ന തിന് അ നു മതി ലഭിച്ചിട്ടു ള്ള തു മായ താഴെ 
പറയുന്ന വാഹ ന ങ്ങൾ വാങ്ങു ന്ന തിന് താൽപ്പ ര്യ മു ള്ള 


ദ ർ ഘാസ് സമർപ്പി ക്കു മ്പോൾ നിര ത ദ വ്യം ഇ 
ഓഫീസിൽ അടയ്ക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനു 
ശേഷം ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 


ട്ടുള്ള തുക ഒരു ലക്ഷ ത്തിൽ കുറച്ചു വാ ണെ ങ്കിൽ 
20 ( ഇ രു പത്) ശത മാ നവും ഒരു ലക്ഷമോ അതിൽ 
കൂടുതലോആണെങ്കിൽ 10 ശതമാനവും കൂടുതലായി 
ട്ടുള്ള വാഗ്ദാനങ്ങളെ സ്വീകരിക്കുകയുള്ളു. നിയമാനു 
സൃതമായ പോസ്റ്റ് ഓഫറുകൾഉണ്ടെങ്കിൽ ആയത് 
ലേലം/ ദർഘാസ് കഴിഞ്ഞ് 7 ( ഏഴ്) ദിവസത്തിനകം 
ഈ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. 


11. 


ഏറ്റവും കൂടു തൽ തുക വാഗ്ദാനം ചെയ്യുന്ന 
ദർഘാസുകൾ/ ലേലം മേലധികാരത്തിലേക്ക് അംഗീകാര 
ത്തി നായി അയ യ്ക്കു ന്നതും മറ്റു ദർഘാ സു കാർ 
നൽ കിയ നിര ത ദ വ്യം അപ്പോൾതന്നെ തിരിച്ചു 
നൽകുന്നതുമാണ്. 
- ദർഘാസ് ഫോറം ലേലദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ 

അപേക്ഷകന് ലഭിക്കുന്നതാണ്. 
6. ദർഘാസ് സംഖ്യ നിരതദ്രവ്യസംഖ്യയേക്കാൾ കൂടുതലാ 

ണ ങ്കിൽ ദ ർ ഘാ സ് / ലേല സംഖ്യ യു ടെ 50 % 
( നിരതദ്രവ്യസംഖ്യ ഉൾപ്പെടെ) വിജയിയായ ദർഘാസു 

കാരൻ അപ്പോൾ തന്നെ അടക്കേണ്ടതാണ്. 
7 . ദർഘാസ്/ ലേല വിൽപ്പന ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ 

അംഗീകാരത്തിന് വിധേയമായിട്ടായിരിക്കും. ദർഘാസുകൾ 
സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനുമുള്ള പൂർണ്ണ 
അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിക്ഷിപ്ത 
മായിരിക്കും. ദർഘാസുകാരെ മാത്രമേ തുടർന്നുള്ള 
ലേലത്തിൽ പങ്കെടുപ്പിക്കുകയുള്ളു. 
ദർഘാസ്/ ലേലം അംഗീകരിച്ചതായി അറിയിപ്പു കിട്ടി 
15 ദിവസത്തിനകം ബാക്കി സംഖ്യയും നിയമപ്രകാര 
മുള്ള നികുതികളും അടച്ച് വാഹനം നീക്കംചെയ്യേണ്ട 
താണ്. 


മേൽപ്പറഞ്ഞ സമയപരിധിക്കുള്ളിൽ നീക്കം ചെയ്യാത്ത 
വാഹനം വീണ്ടും ലേലത്തിലോ ടെണ്ടർ അടിസ്ഥാന 
ത്തിലോ മുൻ ലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ 
വിൽക്കു ന്നതും മുൻ ലേലത്തുക സർക്കാരിലേക്ക് 
കണ്ടുകെട്ടുന്നതുമാണ്. ഈ ലേലം കൊണ്ട് സർക്കാരിന് 
നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെ നഷ്ടം 
വരുന്ന തുക മുൻലേലക്കാരനിൽ നിന്നും ഈടാക്കുന്ന 
തിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതും ലാഭം കിട്ടുക 
യാണെങ്കിൽ മുൻ ലേലക്കാരന് ആയതിന് യാതൊരു 
അർഹതയും ഉണ്ടായിരിക്കുന്നതല്ലാത്ത തും ആയത് 
മുഴുവൻ സർക്കാരിലേക്ക്മുതൽക്കൂട്ടുന്നതുമായിരിക്കും. 
ദർഘാസ് സ്വീകരിക്കുന്ന ദിവസം പൊതു അവധി 
ദിവസ മായി വന്നാൽ അടുത്ത പ്രവൃത്തി ദിവസം 
പ്രസ്തുത സ്ഥലത്തും സമയത്തും ദർഘാസ്/ ലേലം 
നടത്തുന്നതായിരിക്കും. 


8 . 


- 12 . 


9 . 


13 . 


മുകളിൽപ്പറഞ്ഞ വാഹനങ്ങൾക്ക് പുറമേ ഏതെങ്കിലും 
കൂട്ടിച്ചേർക്കുന്നതിനോ ഒഴിവാക്കുന്നതിനോ ഡിവിഷണൽ 
ഫോറസ്റ്റ്ഓഫീസർക്ക് അധികാരമുണ്ടായിരിക്കും. 


14. 


മേൽപ്പറഞ്ഞ 15 ദിവസത്തിനുള്ളിൽ ബാക്കി സംഖ്യയും 
നികുതികളും അടച്ച് വാഹനം നീക്കം ചെയ്തില്ലെങ്കിൽ 
രേഖാമൂലം ആവ ശ്യ പ്പെടു ന്ന പക്ഷം തുകയും 18 % 
പലിശയും ദിവസം ഒന്നിന് 20 രൂപ നിരക്കിൽ ഇരിപ്പു 
വാടകയും വസൂലാക്കി മറ്റൊരു പതിനഞ്ചു ദിവസ 
സമയംകൂടിതൃശ്ശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
അനുവദിക്കുന്നതാണ്. മേൽപ്പറഞ്ഞ 30 ദിവസത്തിനുശേഷം 
അവധി അനുവദിക്കുന്നതല്ല . അപ്രകാരം സമയപരിധി 
ക്കുള്ളിൽ തുക ഒടുക്കി വാഹനം നീക്കംചെയ്യാത്ത 
പക്ഷം ദർഘാസുകാർ ദർഘാസ്/ ലേലദിവസം അടച്ച 
തുക സർക്കാരിലേക്ക്കണ്ടു കെട്ടുന്നതും വാഹനം 
വീണ്ടും ലേലവിൽപ്പന നടത്തുന്നതുമായിരിക്കും. 
- ലേലം/ ദർ ഘാസ് സം ബ ന്ധിച്ച് പോസ്റ്റ് 
ഓഫറുകൾ ലേലം/ ദർഘാസിൽ വാഗ്ദാനം ചെയ്തി 


- വാഹനത്തിന്റെ ആർ. സി. ബുക്കും മറ്റ് അനുബന്ധ 
രേഖകളും ഈ ഓഫീസിൽ ലഭ്യമല്ലാത്തപക്ഷം അവ 
ലേലം വിളിച്ചെടുക്കുന്നവർ സ്വന്തം ഉത്തരവാദിത്വത്തിൽ 
ബന്ധപ്പെട്ട വകുപ്പിൽനിന്നും ലഭ്യമാക്കേണ്ടതാണ്. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് 

ഓഫീസർ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


10 . 


ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസ്, തൃശ്ശൂർ. 


NEMMARA DIVISION 


TENDER CUM -AUCTION SALE NOTICE 


No. A1- 5511 /2008 . 

| 30th September 2008 . 
It is hereby notified for the information of the public that the Tender-cum - Auction sale of Teak Poles collected 
from 1977 Olippara Teak Plantation ( IV Silvicultural Thinning) and Billets & Firewood collected from 1946 Meenchadi Teak 
Plantation (Final Felling ) of Nelliyampathy Range of this Division will be conducted as per the schedule furnished below 
by the Divisional Forest Officer, Nemmara or any other officer authorised by him subject to the sale conditions published 
by the Chief Conservator of Forests (Protection ), Thiruvananthapuram vide Pro . 5 - 2613 /08 dated 12 -6 - 2008 in Kerala 
Government Gazette No. 26 dated 24 -6 - 2008 on Forest Sheet Pages 253 to 259. Those who intend to offer tenders 
should submit the tenders in sealed covers clearly quoting each lot number with rate , which they intend to bid and 
tenders will be accepted , date fixed for Tender/Auction sale, up to 9 a. m . The quantity of Poles shown in the schedule 
is approximate. Tender forms will be issued from this office upto 1 p . m . on the working day just before the date fixed 


for each tender/auction mentioned in the schedule. If the date of auction happens to be a public holiday/harthal, the 
sale will be conducted on next working day at the same place and time. If any lot could not be bid in the first auction , 
the sale of the no bid lots if any , will be put up for auctions on the dates mentioned in the schedule at the same place 
and time. 

Those who intend to participate in the auction should produce documents showing their name and postal address 
along with their signature duly attested by the Village Officer or should produce any documents issued by Government 
Departments which would enable to recognize the identity of the concerned , before participating in the Tender/Auction 
remitting the E . M . D . 

Certificates issued before 6 months is treated as invalid . Further details can be had from the Forest Range Officer, 
Nelliyampathy Range , Nemmara and the Divisional Forest Office at Ayinampadam , Nemmara during the office 
hours . Those who participate in the auction should take the PAN for remiting the Income Tax in the name of successful 
bidders. Details regarding the Tender /Auction is available at Kerala Forest and Wildlife Department Website : 
www .keralaforest.org, www . fmis @ kerala .org . 


SCHEDULE 


Sl.No. 


Name of Depot 


Item 


Approximate Quantity 


Auction place , date and time 


40 


Nos. 


225 


,, - 


Olippara Dumping depot 
in Thiruvazhiyad section 
ofNelliyampathy Range 
( Teak poles collected from 
1977 Olippara Teak 
Plantation ) 


Teak Poles — IC 

,, - IC 
- 12 - III 
- 2) - IV 

,, - V 


550 


, 


900 


| 1 . Olippara Dumping depot at 

10a. m . on 16 -12 - 2008 
2 . No bid lots of auction on 
| 16- 12 -2008 will be put up for 

auction on 23 - 12 - 2008 at above 
time and place 


19 


800 


,, 


1. Billets 
2. Firewood 


324 
96. 55 


M. T. 
, 


Nemmara Dumping depot 
of Nelliyampathy Range 
(Billets and Firewood 
collected from 1946 
Meenchadi Plantation ) 


1 . Nemmara Dumping depot at 

- 10 a . m . on 19 - 12 - 2008 
2 . No bid lots of auction on 

19 - 12 -2008 willbe put up for 
auction on 30 - 12 - 2008 at above 
time and place 


E . M. D . - Rs. 20,000 . 
Cost of tender form - Rs. 100 + VAT. 

നെൻമാറ ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിലുള്ള നെല്ലിയാമ്പതി റെയിഞ്ചിലെ 1977 ഒലിപ്പാറ തേക്ക് തോട്ടത്തിൽനിന്നും നാലാം 
ഇടമുറി നടത്തി ശേഖരിച്ച തേക്ക് കഴകളും 1946 മീൻചാടി തേക്ക് തോട്ടത്തിൽനിന്നും അടക്കിമുറി പ്രകാരം ശേഖരിച്ച ബില്ലറ്റുകളും 
വിറകുകളും താഴെ പട്ടികയിൽ പറയുന്ന സ്ഥലത്തും സമയത്തുംവച്ച് നെൻമാറ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ24- 6-2008- ലെ കേരള ഗസറ്റ് നമ്പർ 26, ഫോറസ്റ്റ് ഷീറ്റ് 253 മുതൽ 259 വരെയുള്ള 
പേജുകളിൽ ചീഫ് ഫോറസ്റ്റ്കൺസർവേറ്റർ ( സംരക്ഷണം), തിരുവനന്തപുരം അവർകളുടെ 12 - 6- 2008 - ലെ പാ . 5- 2613 / 08 -ാം നമ്പർ 
കത്ത് പ്രകാരം പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള വിശദമായ ലേല വ്യവസ്ഥകൾക്ക് വിധേയമായി ദർഘാസ്- കം - ലേലം ചെയ്ത് വിൽക്കു 
ന്നതാണ്. താഴെ പട്ടികയിൽ കാണിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസം വരാവുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ ഈ 
ഓഫീസിൽനിന്നും ലേല തീയതിക്ക് തൊട്ടു മുൻപുള്ള പ്രവൃത്തിദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ ലഭിക്കുന്നതാണ്. ടി ലേലത്തിൽ 
ദർഘാസുകൾ നൽകുവാൻ താൽപര്യമുള്ളവർ ലേല ദിവസം രാവിലെ 9 മണിവരെ സീൽ ചെയ്ത ദർഘാസുകൾ വാങ്ങുവാൻ 
ഉദ്ദേശിക്കുന്ന ഓരോ ലോട്ടിന്റെയും നമ്പരും വിലയും കാണിച്ച് നെൻമാറ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് സമർപ്പിക്കേണ്ടതാണ്. 
ലേലം നടത്തുന്ന ദിവസം ഏതെങ്കിലും കാരണവശാൽ അവധി ദിവസമോ ഹർത്താലായോ പ്രഖ്യാപിക്കപ്പെടുകയാണെങ്കിൽ അടുത്ത 
പ്രവൃത്തി ദിവസം നിശ്ചിത സ്ഥലത്തും സമയത്തും ദർഘാസ്- കം - ലേലം നട ത്തു ന്നതാണ്. കൂടുതൽ വിവരങ്ങൾ ഈ 
ഓഫീസിൽനിന്നും നെല്ലിയാമ്പതി, കൊല്ലങ്കോട്, ആലത്തൂർ എന്നീ റെയിഞ്ചാഫീസുകളിൽനിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
അറിയാവുന്നതാണ്. സീൽ ചെയ്ത ദർഘാസുകൾക്കൊപ്പം 20 ,000 രൂപ നിരതദ്രവ്യം പണമായി അടയ്ക്കേണ്ടതാണ്. 


ലേലത്തിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർ അവരുടെ സ്ഥിരമായ മേൽവിലാസവും കയ്യൊപ്പും സാക്ഷ്യപ്പെടുത്തിയ ഒരു 
സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിൽ നിന്നും വാങ്ങിയോ അല്ലെങ്കിൽ വ്യക്തിയുടെ പൂർണ്ണമായി തിരിച്ചറിയലിന് 
കഴിയുന്നതും ഏതെങ്കിലും ഗവ. ഡിപ്പാർട്ടുമെന്റ് നൽകിയതായ രേഖകൾ ( ഡവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, പാപ്പർട്ടി 
മാർക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, വോട്ടർ ഐഡന്റിറ്റി കാർഡ് എന്നിവയോ) നിരതദ്രവ്യം കെട്ടിവയ്ക്കുന്നതിന് മുൻപായി ലേലം 
നടത്തുന്ന ഉദ്യോഗസ്ഥൻമുമ്പാകെ ഹാജരാക്കേണ്ടതാണ്. ഈ സർട്ടിഫിക്കറ്റ് 6 മാസത്തിനകം മാത്രമുള്ള പഴക്കമേ പാടുള്ളു. 
ഇപ്രകാരം സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവരെ യാതൊരു കാരണവശാലും ലേലത്തിൽ പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതല്ല . 
ആദായനികുതി ഒടുക്കുന്നതിലേക്ക് ലേലത്തിൽ പങ്കെടുക്കുന്നവർ PAN എടുത്തിരിക്കേണ്ടതാണ്. 


Gaz. No . 45/2008 /DTP. (Forest) 


പട്ടിക 


ക്രമ ഡിപ്പോയുടെ പേര് 
നമ്പർ 


ഉൽപ്പന്നത്തിന്റെ പേര് 


ഏകദേശ അളവ് 


ലേല സ്ഥലവും തീയതിയും 

സമയവും 


( 1 ) 


(2 ) 


( 5 ) 


നും 


- 1 


നെല്ലിയാമ്പതി റെയിഞ്ചിലെ 
തിരുവഴിയാട് സെക്ഷനിലെ 
ഒലിപ്പാറ ഡമ്പിംഗ് ഡിപ്പോ 
( 1977 ഒലിപ്പാറ തേക്ക് തോട്ട 
ത്തിലെ നാലാം ഇടമുറിയിൽ 
ശേഖരിച്ച തേക്ക് കഴകളുടെ 
ലേലം) 


തേക്ക് കഴകൾ- IC 

- IC 
- I 
- IV 
_ V 


225 
550 
900 
800 


22 
12 - 
), 
,, 


800 


- 40 എണ്ണം 1. നെല്ലിയാമ്പതി തിരുവഴിയാട് 

സെക്ഷനിലെ ഒലിപ്പാറ 
ഡമ്പിംഗ് ഡിപ്പോ, 16- 12 - 2008 

കാലത്ത് 10 മണിക്ക് 
- 2. 16 -12 -2008 - ലെ ആദ്യ ലേലത്തിൽ 

ലേലം കൊള്ളാത്ത ലോട്ടുകൾ 
23 - 12 -2008 - ന് മേൽപ്പറഞ്ഞ 
സ്ഥലത്തും സമയത്തും 

നടത്തുന്നതാണ് 
324 മെ . ടൺ 1. നെന്മാറ ഡമ്പിംഗ് ഡിപ്പോ, 

- 19 - 12- 2008 കാലത്ത് 10 മണിക്ക് 
2. 19 - 12- 2008 - തീയതിയിലെ 
ആദ്യ ലേലത്തിൽ 
ലേലം കൊള്ളാത്ത ലോട്ടുകൾ 
30- 12 - 2008- ന് മേൽപ്പറഞ്ഞ 
സ്ഥലത്തും സമയത്തും 
നടത്തുന്നതാണ് 


2 


1. ബില്ലറ്റ് 
2 . വിറക് 


96.55 


,, - 


നെന്മാറ ഡമ്പിംഗ് ഡിപ്പോ 
(1946 മീഞ്ചാടി തേക്ക് തോട്ട 
ത്തിൽനിന്നും അടക്കിമുറി 
യിലൂടെ ശേഖരിച്ച ബില്ലറ്റും 
വിറകും) 


നിരതദ്രവ്യം 20 ,000 രൂപ 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 100 + മൂല്യവർദ്ധിത നികുതി. 
മേൽ പട്ടികയിൽ പറയുന്ന വിവരങ്ങൾ ഏകദേശമാണ്. 

ലേലത്തിന് മുൻപ് പട്ടിക യിൽ പറയുന്ന ഏതെങ്കിലും വിഭവങ്ങൾ എന്തെ ങ്കിലും സാങ്കേതിക കാര ണ ങ്ങ ളാൽ 
പട്ടികയിൽനിന്നും ഒഴിവാക്കാനും പട്ടികയിൽപ്പെടാത്ത വിഭവങ്ങൾ കൂട്ടിച്ചേർക്കാനുമുള്ള അവകാശം ലേല ഉദ്യോഗസ്ഥനിൽ 
നിക്ഷിപ്തമായിരിക്കും. 


Divisional Forest Office , 
Nemmara . 


( Sd.) 
Divisional Forest Officer. 
( For and on behalf of the Governor of Kerala ) 


വാഴച്ചാൽ ഡിവിഷൻ 


ദർഘാസ് / ലേലപ്പരസ്യം 


നമ്പർ സി4 - 5221/ 07. 

2008 സെപ്റ്റംബർ 30. 3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം ഉച്ചകഴിഞ്ഞ് 

3.30 - ന് അപ്പോൾ ഹാജരുള്ള ദർഘാസുകാരെമാത്രംപങ്കെടുപ്പിച്ച് 
വാഴച്ചാൽ ഡിവിഷനിലെ ചാർപ്പ് റെയിഞ്ചിന്റെ ടി ഉദ്യോഗസ്ഥൻ ലേലം നടത്തുന്നതും തുടർന്ന് അപ്പോൾ 
അ ധീനതയിലുള്ളതും ഇപ്പോൾ കണ്ണൻകുഴി ഫോറസ്റ്റ് ഹാജരുള്ള ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ 
സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുന്ന തും സർക്കാർ ഉത്തരവ് തുറക്കുന്നതുമായിരിക്കും. ദർഘാസ്/ ലേലത്തിൽ ഏറ്റവും 
( സാധാരണ ) നമ്പർ 420 / 2008 / വനം, തീയതി 14- 8 - 2008 പ്രകാരം, കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്നവരുടെ പേരിൽ ആയത് 
ലേലംമുഖേന കണ്ടംചെയ്ത്വിൽക്കുന്നതിന്ഉത്തരവായതുമായ സർക്കാരിന് ഗുണകരമായിരിക്കുമെങ്കിൽ മേലധികാരികളുടെ 
KL - 01 B . 3295 നമ്പർ എൻഫീൽഡ്ബുള്ളറ്റ് മോട്ടോർ അംഗീകാരത്തിനും ലേല നിബന്ധനകൾക്കും വിധേയമായി 

ബൈക്ക് അതിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയിലും അവസ്ഥയിലും വിൽപന ഉറപ്പിച്ചു നൽകുന്നതുമായിരിക്കും. 
ദർഘാസ്/ ലേല അടിസ്ഥാനത്തിൽ വിൽപ്പന നടത്തുന്നതിന് 
മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ്/ ലേല ദിവസം പൊതു ഒഴിവു ദിവസമായി 
-- ദർഘാസ് ഫോറങ്ങൾ ചാലക്കുടിയിലുള്ള വാഴച്ചാൽ 

വരികയോ ഏതെങ്കിലും കാരണവശാൽ ദർഘാസ്/ ലേലം 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽവച്ച് 19 - 11 - 2008- ന് ഉച്ചയ്ക്ക് 

നടത്താൻ കഴിയാതെ വരികയോ ചെയ്താൽ തൊട്ടടുത്ത 
ഒരു മണിവരെ വിൽക്കുന്നതും പൂരിപ്പിച്ച് ദർഘാസ് ഫോറങ്ങൾ 

പ്രവൃത്തി ദിവസവും അന്നും ദർഘാസ്/ ലേലം നടക്കാതെ 
ഉള്ളടക്കം ചെയ്ത് സീൽചെയ്ത കവറുകൾ വാഴച്ചാൽ 

വന്നാൽ 24 - 11- 2008 - നും അന്നും ദർഘാസ്/ ലേലം നടക്കാതെ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാര 

വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസവും മേൽപ്പറഞ്ഞ 
പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോഅന്നേദിവസം ഉച്ചകഴിഞ്ഞ് 

- സ്ഥലത്തും സമയത്തും നടത്തുന്നതായിരിക്കും. 


വാഹനത്തിന്റെ വിശദാംശങ്ങൾ 


Obmwmlong MANO MMOJO — KL -01 B . 3295 Enfield 

Bullet Motor Bike 
coorwoo - 1991 
20alno mmid 432278 
GUIMINŬ mmoIB 432278 H 


notified date, due to any other reasons, the tender will be 
conducted at the same place and time on the next 
working day as per the same conditions as detailed below . 

If the tender for all works or any of the works could 
not be conducted on the said dates, tender for such 
works will be conducted at the above place and time with 
same conditions on 27- 11 - 2008. If tender could not be 
conducted even on the date , tender for such works will be 
conducted on 5 - 12 -2008 . Tenders for balance works, if 
any will be conducted at the same place and time on 
16 - 12 -2008 with same condition . 


വാഹനം സൂക്ഷിച്ചിരിക്കുന്നസ്ഥലം - ചാർപ്പ റെയിഞ്ചിലെ 

കണ്ണൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ 
M100 (Boljoond 225 . 
OSmeð Grammong veojoj 150 + coğ. 

ലേല നിബന്ധനകൾക്കും മറ്റു വിവരങ്ങൾക്കും വാഴച്ചാൽ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ പ്രവൃത്തി സമയങ്ങളിൽ 
mimog soumom . Gonomo : 0480 -2701713 


SCHEDULE 


Sl. 


EMD 


Name of Work 
with Estimate PAC 


No. 


Rs. 


1 


ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസ്, 
beloods1. 


(639 ) 
- ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 

(CAOB nuomo comel) 


3,425 


16 , 000 


KOZHIKODE DIVISION 


3 


TENDER NOTICE 


1,050 


No. D -6273/2008. 


18th October 2008 . 


4 


4 ,500 


5 


Construction of check dam at 
Chempothumpoyil Vilangad section of 
Kuttiady Range — Rs. 1,37,000 
Construction of Range Officer Quarters 
( Type III) at Kuttiady Range 
(Retender ) Rs. 6 ,40 ,000 
Improvements of thondy shed at 
Thamarassery Range — Rs. 42,000 
Forming of new road at Thenaruvi in 
Peedikapara section of Thamarassery 
Range — Rs. 1,80 ,000 
Construction of 100 Nos . permanent 
cairns at VFC item Nos . 24 & 32 in 
Muthappanpuzha -Maripuzha in Edathara 
section of Thamarassery Range 
Rs. 2, 18,000 
Construction of 200 Nos. permanent 
cairns at VFC item No. 28 at Kaniyad 
in Edathara section of Thamarassery Range 
Rs. 4,30 ,000 
Construction of compound road to 
inspection Bungalow at Kakkayam section 
of Peruvannamuzhy Range - Rs. 57 ,000 
Construction of Retaining wall at Athikode 
coupe road in Kakkayam section of 
Peruvannamuzhy Range - Rs. 1,21,000 


5,450 


6 


10 ,750 


Competitive sealed tenders are invited by the under 
signed on behalf of Governor of Kerala in the prescribed 
form from eligible contractors registered with Kerala P.W .D . 
for the following civil works in Peruvannamuzhy, 
Thamarassery and Kuttiady Forest Ranges during 2008-09 . 
The tender is fixed to be conducted on 19 - 11 -2008 . The 
tender documents can be purchased from the office of the 
undersigned during office hours upto 1 p .m . on 
19 - 11- 2008 . Cost of tender form is non refundable . The 
tender documents should be properly filled up and should 
be submitted on or before 2 .30 p.m . on the same day. It 
should be accompanied by all necessary documents, along 
with Earnest Money Deposit by way of bankers DD or 
Fixed Deposit or National Saving Certificate or any 
approved certificate drawn in favour of Divisional Forest 
Officer, Kozhikode payable at Kozhikode. The intending 
tenderers should furnish a preliminary agreement in Stamp 
Paper worth Rs. 50 along with tender for each work . 
Incomplete tenders or tenders without neccessary 
documents or tenders not in accordance with tender 
conditions will not be accepted . Tenders will be opened 
and scrutinized at 3 p.m . on the same day in the presence 
of those tenderers who are present at the time by the 
Divisional Forest Officer, Kozhikode or an officer authorized 
by him . The Divisional Forest Officer reserves the right to 
reject any tender either partly or in full without assigning 
any reason thereof. If the tender date happens to be a 
holiday or the tender could not be conducted on the 


1,425 


8 


3,025 


Cost of tender forms in respect of works with PAC 
from Rs. 5 ,000 to Rs. 50 ,000 shall be Rs. 150 + VAT and in 
respect of works with PAC of Rs . 50 ,001 to 6 ,00 ,000 shall 
be Rs. 400 + VAT and above PAC of Rs. 6 lakhs to 7 lakhs 
shall be Rs. 700 + VAT. All existing rules, regulations 
directions etc . prescribed by Kerala PWD and Forest 
Department in respect of civil works shall be applicable 
for this tender also . 

കേരള ഗവർണ്ണർക്കു വേണ്ടി കോഴി ക്കോട് വനം 
ഡിവി ഷ നിൽ പെരു വ ണ്ണാ മൂഴി, കുറ്റ്യാ ടി , താ മ ര ശ്ശേരി 
റെയിഞ്ചു ക ളിൽ താഴെ പറയുന്ന മരാമത്ത് പ്രവർത്തികൾ 


- (3 ) 


ചെയ്യുന്നതിനായി മത്സരസ്വഭാവമുള്ളതും പ്രത്യേകം പ്രത്യേകം 

(1) 

( 2 ) 
മുദ്രവെച്ചതുമായ സീൽ ചെയ്ത ദർഘാസുകൾ കേരള 
പൊതുമരാമത്തു വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽനിന്നും 

7 പെരുവണ്ണാമൂഴി റെയിഞ്ചിലെ കക്കയം 
2008 നവംബർ മാസം 19 -ാം തീയതി വൈകുന്നേരം 2 . 30 

സെക്ഷനിലെ ഇൻസ്പെക്ഷൻ 
മണിക്ക് മുമ്പായി കോഴിക്കോട് ഡിവിഷണൽ ഫോറസ്റ്റ് 

ബംഗ്ലാവിലേക്കുള്ള റോഡ് നിർമ്മാണം 
ഓഫീസിൽ ലഭി ക്ക ത്ത ക്ക വിധം ക്ഷണിച്ചു കൊള്ളുന്നു . 

- രൂപ 57 ,000 

1, 425 
ദർഘാസ് ഫോറങ്ങൾ അന്നേ ദിവസം ഉച്ചയ്ക്ക് 1 മണി വരെ 8 ടി കക്കയം സെക്ഷനിൽ അത്തിക്കോട് 
ഈ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന താ ണ്. അംഗീകൃത 

കൂപ്പു റോഡിൽ സംരക്ഷണഭിത്തിയുടെ 
കരാറുകാർ അവരുടെ രജിസ്ട്രേഷൻ കാർഡ് ഹാജരാക്കിയാൽ 

നിർമ്മാണം - രൂപ 1,21, 000 

3 ,025 
മാത്രമേ മുദ്രവെച്ച ഫോറ ങ്ങ ൾ ലഭി ക്കു ക യു ള്ളൂ . 

ടെണ്ടർ ഫോറത്തിന്റെ വില 5, 000 രൂപ മുതൽ 50 ,000 
ദർഘാസുകൾ അന്നേ ദിവസം വൈകുന്നേരം 3 മണിക്ക് 

രൂപവരെ അടങ്കൽതുകയ്ക്കുള്ള ജോലികൾക്ക് രൂപ 150 + വാറ്റും 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ഡിവിഷണൽ 

50 , 001 രൂപ മുതൽ 6, 00,000 രൂപവരെ അടങ്കൽ തുകയുള്ളവയ്ക്ക് 
ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് 

രൂപ 400 + വാറ്റും 6 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 7 ലക്ഷം രൂപ 
ഉദ്യോഗസ്ഥനോതുറന്നു പരിശോധിക്കുന്നതാണ്. ദർഘാസി വരെ അടങ്കൽ തുകയുള്ളവയ്ക്ക് രൂപ 700 + വാറ്റും ഒടുക്കേണ്ട 
നോടൊപ്പം നിശ്ചിത നിരതദ്രവ്യം ഏതെങ്കിലും അംഗീകൃത താണ്. കൂടാതെ സിവിൽ വർക്കുകൾക്ക് പി. ഡബ്ളിയു . 
ബാങ്കിൽ അടച്ച് കോഴിക്കോട് ഡിവിഷണൽ ഫോറസ്റ്റ് ഡി.- യിലും വനംവകുപ്പിലും നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും 
ഓഫീസറുടെ പേരിൽ മാറ ത്ത ക്ക വിധം പ്ലഡ്ജ് ചെയ്ത് ഈ ടെണ്ടറിനും ബാധകമായിരിക്കുന്നതാണ്. 
ഡി . ഡി ., ദേശീയ സമ്പാദ്യ പദ്ധതി സർട്ടിഫിക്കറ്റ്, സ്ഥിര 
നിക്ഷേപ സർട്ടിഫിക്കറ്റ് മുതലായവയിൽ ഏതെങ്കിലും ഒന്ന് 

Divisional Forest Office, 

| ( Sd.) 
സഹിതം ഉള്ളടക്കം ചെയ്യേണ്ട താ ണ് . കൂടാതെ ഓരോ Kozhikode . 

Divisional Forest Officer. 
ദർഘാസിനൊപ്പവും 50 രൂപയുടെമുദ്രപ്പത്രത്തിൽ ഒപ്പിട്ട 
നിശ്ചിത മാ ത്യ ക യിലുള്ള ഒരു പ്രാഥമിക എഗ്രിമെന്റ്കൂടി 
സമർപ്പിക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ വിധത്തിൽ നിരതദ്രവ്യം 

കണ്ണൂർ ഡിവിഷൻ 
ഉള്ളടക്കം ചെയ്യാത്തതോ നിശ്ചിത മാതൃകയിലുള്ള എഗ്രിമെന്റ് 

കാരണം കാണിക്കൽ നോട്ടീസ് 
പൂരിപ്പിച്ച് സമർപ്പിക്കാത്ത തോ അപൂർണ്ണ മാ യതോ ആയ 
ടെണ്ടറുകൾ നിരസിക്കുന്നതായിരിക്കും. ദർഘാസ് ഫോറത്തിന്റെ 

( കേരള വന നിയമം 61 ബി പ്രകാരം) 
വില യാതൊരു കാരണ വശാലും തിരികെ നൽകു ന്നതല്ല. 
ടെണ്ടർ ഭാഗീകമായോ പൂർണ്ണമായോ നിരസിക്കുവാനുള്ള 

നമ്പർ കെ . ഒ .ആർ. 3 / 07 . 

2008 ഒക്ടോബർ 6. 
അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറിൽ നിക്ഷിപ്ത 

30 -1 - 2007 - ൽ അനധികൃതമായി സർക്കാർ വന ത്തിൽ 
മായിരിക്കും. മേൽപ്പറഞ്ഞ ടെണ്ടർ തീയതി ഒരു പൊതു 

| പ്രവേശിച്ച്, നിന്നി രു ന്ന തായ ഒരു കുറ്റി ഇ ഞ്ച വാ ക , 
അവധി ദിവ സ മാ യി പഖ്യാ പി ക്ക പ്പെ ടു ക യോ മറ്റു 
കാരണങ്ങളാൽ അന്നേ ദിവസം ടെണ്ടർ നടത്താൻ കഴിയാതെ 

രണ്ടു കുട്ടി മാവ് എന്നിവ മുറിച്ച് കെ .എൽ. 13 എഫ്. 1240 
വരികയോ ചെയ്യുന്നപക്ഷം പ്രസ്തുത ടെണ്ടർ 27 -11- 2008 - നും 

നമ്പർ മഹീന്ദ്ര പിക്കപ്പ് വാനിൽ കയറ്റിക്കൊണ്ട് പോകാൻ 
അന്നും നടക്കാത്തവയ്ക്ക് 5 - 12 - 2008 - നും അന്നും നടക്കാത്ത 

ശ്രമിക്കവെ പ്രതികളെയും തൊണ്ടിയും കസ്റ്റഡിയിൽ എടുത്തത് 
വ യു ണ്ട ങ്കിൽ അവയ്ക്ക് 16 - 12 - 2008 - നും മേൽപ്പറഞ്ഞ 

സംബന്ധിച്ച് കൊട്ടിയൂർ റെയിഞ്ചിൽ ഒ.ആർ. 3 /07 ആയി ഒരു 
സ്ഥലത്തും സമയത്തും ഇതേ വ്യവസ്ഥ കൾക്ക നു സ രിച്ച് - കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു . മേൽ കേസ് സംബന്ധിച്ച് 
ടെണ്ടർ നടപടി ക്രമങ്ങൾ നടത്തുന്നതായിരിക്കും. 

കൊട്ടിയൂർ റെയിഞ്ചാഫീസർ അന്വേഷിച്ചതിൽ ടി കേസിലെ 
- പട്ടിക 

പതികൾ തന്നെയാണ് ടി കുറ്റകൃത്യം ചെയ്തിട്ടുള്ളതെന്നും 

കസ്റ്റഡിയിലെടുത്ത തടികൾ ഏതോ സർക്കാർ വനത്തിൽ 

നിരത നിന്നും അനധികൃതമായി കടത്തിക്കൊണ്ടുവന്നവയാണെന്നും 
പ്രവർത്തിയുടെ പേരും 
കമ 

ദ്രവ്യം 
നമ്പർ ഉദ്ദേശ അടങ്കൽ തുകയും 

ആ യ തി നാൽ കസ്റ്റ ഡി യി ലെ ടു ത്ത തടി കളും അവ 
രൂപ് 

കടത്തിക്കൊണ്ടുപോകാനുപയോഗിച്ച കെ . എൽ. 13 എഫ്. 1240 
- ( 1) 

- (3 ) 

നമ്പർ പിക്കപ്പ് ജീപ്പും സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതിനും 

ശുപാർശ ചെയ്തിട്ടുണ്ട്. മേൽ കേസിലെ തൊണ്ടിമുതലുകൾ 
കുറ്റ്യാടി റെയിഞ്ചിലെ വിലങ്ങാട് സെക്ഷനിലെ 

കേരള വനം നിയമം 61 എ ( പകാരം സർക്കാ രി ലേക്ക് 
ചെമ്പോത്തുംപൊയിലിൽ ചെക്ക് ഡാം 

കണ്ടു കെട്ടാൻ താല്ക്കാലികമായി തീരുമാനിച്ചിരിക്കു ന്നു . 
നിർമ്മാണം - രൂപ 1,37,000 

3, 425 

ആയതിനെതിരെ ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ആയത് 
2 ടി റെയിഞ്ച് ഓഫീസർ ക്വാർട്ടേഴ്സ് ( ടൈപ്പ് III ) 

നോട്ടീസ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിമുപ്പത് ദിവസത്തിനുള്ളിൽ 
നിർമ്മാണം (പുനർ ദർഘാസ്) - രൂപ 6,40,000 16,000 

ഉട മ സ്ഥാ വ കാശം തെളിയിക്കു ന്ന തിനുള്ള ആധികാ രിക 
താമരശ്ശേരി റെയിഞ്ചിലെ തൊണ്ടി ഷെഡ് 

രേഖകളുമായി കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ 
കെട്ടിടം അഭിവൃദ്ധിപ്പെടുത്തൽ - രൂപ 42,000 1, 050 

ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. ആരും തന്നെ ഉടമസ്ഥാവ 
ടി പീടികപ്പാറ സെക്ഷനിലെ തേനരുവിയിലെ 

കാശം തെളിയിക്കുന്നതിനുള്ള രേഖകളുമായി ഹാജരായി 
പുതിയ റോഡ് നിർമ്മാണം - രൂപ 1,80,000 4,500 എതിർപ്പ് ബോധിപ്പിക്കുന്നില്ലങ്കിൽ മേൽ തൊണ്ടിമുതലുകൾ 
5 ടി എടത്തറ സെക്ഷനിലെ VFC ഐറ്റം നമ്പർ 

സർക്കാ രി ലേക്ക് കണ്ടു കെട്ടു ന്ന തി നു ള്ള നട പ ടി ക ൾ 
24 & 32 - ൽ മറിപ്പുഴയിൽ 100 നമ്പർ 

സ്വീകരിക്കുന്നതായിരിക്കും. 
ജണ്ടകളുടെ നിർമ്മാണം - രൂപ 2,18, 000 

5 , 450 
ടി എടത്തറ സെക്ഷനിലെ VFC ഐറ്റം നമ്പർ 

( ഒപ്പ്) 
28 - ൽ ക ണി യാ ടിൽ 2 0 0 നമ്പർ 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓതറൈസ്ഡ്ഓഫീസർ ആന്റ് 
ജണ്ടകളുടെ നിർമ്മാണം - രൂപ 4,30 , 000 

10 ,750 

ഓഫീസ്, കണ്ണൂർ. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 


